Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/12 / 2009 -2011 


V 
GOVERNA 


കാ 


നും സ 
IMENT OF 


OF KERS 


नन्यावर 


- Wik 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th May 2009 

2009 മേയ് 19 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 54 


നമ്പർ 


29th Vaisakha 1931 
1931 വൈശാഖം 29 


PART III 
Forest Department 


റിസർച്ച് സൗത്ത് ഡിവിഷൻ, തിരുവനന്തപുരം 

പുനർലേലം/ ദർഘാസ് പരസ്യം 


നമ്പർ എസ്4. 211/ 2008. 

2009 ഏപ്രിൽ 30. 
- തിരുവനന്തപുരം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ 
റിസർച്ച് സൗത്ത് ഡിവിഷന്റെ അധികാരപരിധിയിൽപ്പെടുന്ന 
പീരുമേട് റിസർച്ച് റെയിഞ്ചിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും 
ഇപ്പോൾ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ 
പറയുന്ന മഹീന്ദ്ര ജീപ്പ് താഴെ കാണിച്ചിരിക്കുന്ന തീയതിയിലും 
സമയത്തും പി. ടി . പി . നഗറിലുള്ള ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്റർ, റിസർച്ച് സൗത്ത് ഡിവിഷന്റെ ഓഫീസിൽവച്ച് 
ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ ലേലം/ ദർഘാസ് പ്രകാരം 
വിൽപ്പന നടത്തുന്നതാണ്. 

ഇനം - മഹീന്ദ്ര ജീപ്പ്. 
രജിസ്റ്റർ നമ്പർ - KL -8ഡി. 742. 
മോഡൽ 1993 
ചേസിസ് നമ്പർ - CI 500-14ADS- 10927. 


നിരതദ്രവ്യം രൂപ 1,000 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + 12 .5 % വാറ്റ്. 

ദർഘാസ് ഫോറം വാങ്ങാനുള്ള സമയപരിധി 
10 - 6 - 2009 രാവിലെ 10.30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ. 

ലേല തീയതിയും സമയവും - 10 - 6- 2009, 3 മണി. 
ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതു അവധിയായി 
വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും ലേലം നടത്തുന്ന 
തുമാണ്. ഏതെങ്കിലും കാരണത്താൽ അന്നേദിവസം ലേലം 
നടക്കാതിരുന്നാൽ 17 -6 - 2009 -ാം തീയതി താഴെ പറഞ്ഞിരിക്കുന്ന 
നിബ ന്ധ ന കൾക്ക് വിധേ യ മായി പസ്തുത സ്ഥലത്തും 
സമയത്തും വീണ്ടും ലേലം നടത്തുന്നതാണ്. 

- മഹീന്ദ്ര ജീപ്പ് നമ്പർ KL - 8 . ഡി . 742 കോട്ടയത്ത് 
പാറമ്പുഴയിലുള്ള ആരണ്യ ഭവൻ ഫോറസ്റ്റ് കോംപ്ലക്സിൽ 
ആണ്സൂക്ഷിച്ചിട്ടുള്ളത്. 

- കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്റർ, റിസർച്ച് സൗത്ത് ഡിവിഷന്റെ പി. ടി. പി. 
നഗറിലുള്ള ഓഫീസിൽ പ്രവൃത്തിദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


എഞ്ചിൻ നമ്പർ -DS 40927. 


Gaz. No. 20/2009/DTP (Forest). 


19th MAY 2009 ) 


FOREST DEPARTMENT 


204 


നിബന്ധനകൾ 


- 1. ദർഘാസ് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 

പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ/ ലേലത്തിൽ 

പങ്കെ ടു ക്കു ന്ന വർ അ വരെ തിരിച്ച റി യു ന്ന തിന് 
ബന്ധപ്പെട്ട വില്ലേജ്ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്/ 
ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ 
കാർഡ് അല്ലെങ്കിൽ ഇൻ ഡ്യൻ പാസ് പോർട്ട് 
ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
ഫോട്ടോ കോപ്പി സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
ഹാജ രാ ക്കുന്ന സർട്ടി ഫി ക്ക റ്റിന്റെ അസ്സൽ 
പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതാണ്. 
- ലേലത്തിലോ/ ദർഘാസിലോ പങ്കെടുക്കുന്നതിനു 
മുമ്പായി വാഹനം നേരിൽക്കണ്ട് ബോദ്ധ്യപ്പെടേണ്ട 
താണ്. തിരുവനന്തപുരം ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്റർ റിസർച്ച് സൗത്തിന്റെ അനു വാദ 

ത്താടെ ഓഫീസ് സമ യത്ത് വാഹനം 
പരിശോധിക്കാവുന്നതാണ്. 
ലേലം / ദർഘാസ് ബന്ധ പ്പെട്ട ഉദ്യോഗസ്ഥന്റെ 
അധികാരത്തിന് വിധേയമായിരിക്കും. ദർഘാസ്/ ലേലം 
സ്വീകരിക്കുന്ന തിനും നിരാകരിക്കുന്നതിനുമുള്ള 
കർക്കശമായ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് ഫോറം മുകളിൽ കാണിച്ചിരിക്കുന്നപ്രകാരം 
ലഭ്യമായിരിക്കും. പൂരിപ്പിച്ച ദർഘാസുകൾ ലേല 
ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി കിട്ടത്തക്ക 
വണ്ണം സീൽചെയ്ത ക വ റിൽ നേരിട്ടോ 
തപാൽമാർഗ്ഗമോ ഡെപ്യൂട്ടി ഫോറസ്റ്റ്കൺസർവേറ്റർ, 
റിസർച്ച് സൗത്ത് ഡിവിഷൻ, പി . ടി . പി . നഗർ, 
വട്ടിയൂർക്കാവ് പി . ഒ ., തിരു വ ന ന്ത പുരം എന്ന 
മേൽവിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസി 
നോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും തിരു വ ന ന്ത പുരം റിസർച്ച് സൗത്ത് 
ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പേരിൽ 
വാങ്ങിയിട്ടുള്ള നിശ്ചിത തുകയ്ക്കുള്ളനിരതദ്രവ്യം 


അടച്ച ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ നിർദ്ദിഷ്ട സ്ഥലത്തും 
സമയത്തും ഹാജരാകേണ്ടതാണ്. നിശ്ചിത സമയം 
കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാ സു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
- ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട്മുകളിൽ 
കാണിച്ചിരിക്കുന്ന ദിവസത്തിൽ ഉച്ചയ്ക്കുശേഷം 
3 മണിക്ക് ലേലം തുടങ്ങുന്നതും ലേലം അവസാ 
നിച്ചാലുടനെ ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാ സു കൾ തുറ ക്കു ന്നതും ലേല ത്തിലോ/ 
ദർഘാസിലോ കൂടുതൽ തുക കാണിച്ചിരിക്കുന്ന 
ആൾക്ക് ലേലം താൽക്കാ ലി ക മായി ഉറപ്പിക്കു 
ന്നതുമാണ്. വിജയിയായ ദർഘാസുകാരൻ ലേലം 
കഴിഞ്ഞയുടൻ മൊത്തം ലേലത്തുക 10,000 രൂപയിൽ 
കുറവാണെങ്കിൽ മുഴുവൻ തുകയും അതിൽ കൂടുത 
ലാ ണെ ങ്കിൽ മൊത്തം ലേലത്തുകയുടെ പകുതി 
( കു റ ഞ്ഞത് 10 , 000 രൂപ ) രൊക്കം പണമായി 
ഒടുക്കേണ്ടതുമാണ്. 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയതായി ഉത്തരവുകിട്ടി 
15 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. നിശ്ചിത 
ദിവ സ ത്തി നകം ബാക്കി തുകയും നികുതികളും അടച്ച് 
വാഹനം നീക്കം ചെയ്യാത്ത പക്ഷം ലേലം/ ദർഘാസുകാരൻ 
ആവശ്യപ്പെടുന്ന പക്ഷം തുകയും 18 % പലിശയും 20 രൂപ 
തറവാടകയും ഈടാക്കി മറ്റൊരു 15 ദിവസംകൂടി അനുവദി 
ക്കുന്നതായിരിക്കും അതിനുശേഷം അവധി അനുവദിക്കുന്നതല്ല . 
അപ കാരം സമ യ പ രി ധി ക്കു ള്ളിൽ വാഹനം നീക്കം 
ചെയ്യാ ത്ത പക്ഷം ടി വാഹനം ലേലം/ ദർഘാ സു കാ രന്റെ 
ന ഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ വീണ്ടും ലേലം/ ദർഘാസ് 
അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കും. വനംവകുപ്പിൽ 
കാലാ കാ ല ങ്ങ ളിൽ നില വി ലു ള്ള ലേലം/ ദ ർ ഘാ സ് 
നിബന്ധനകൾ ഇതിനും ബാധകമായിരിക്കും. 


ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ കാര്യാലയം, 
റിസർച്ച് സൗത്ത് ഡിവിഷൻ, 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്റർ 


തെന്മല ഡിവിഷൻ 


ലേലപ്പരസ്യം 
നമ്പർ സി .4- 388 / 2008. 

2009 ഏപ്രിൽ 27. 
തെന്മല ഡിവിഷനിൽപ്പെട്ട തെന്മല , ആര്യങ്കാവ് റെയിഞ്ചുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വിവിധ കേസ്സുകളിൽപ്പെട്ട തൊണ്ടിത്തടികൾ, 
വിറക്, മറ്റ് ഉൽപ്പന്നങ്ങൾ, തൊണ്ടി വകകൾ എന്നിവ താഴെ പട്ടികയിൽ അതാത് റെയിഞ്ചിന് നേരെ കാണിച്ചിട്ടുള്ള തീയതികളിൽ 
പകൽ 3 മണിക്ക് തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ 
കാണിച്ചിരിക്കുന്ന സ്ഥലത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. 

24 - 6 - 2008 - ലെ 26 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ 253 മുതൽ 257 വരെയുള്ള പേജുകളിൽ 12 - 6 - 2008 - ലെ 
പാട്ടക്ഷൻ ( 5 ) - 2613 / 08 നമ്പരായി തിരു വ ന ന്ത പുരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പരസ്യ പ്പെടുത്തിയിട്ടുള്ള ലേ 
നിബന്ധനകൾക്കും വനം വകുപ്പിൽ നിലവിലുള്ള ലേലവ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുന്നത്. 

ലേലത്തിൽ ഉൾപ്പെടുന്ന തടികൾ, ഉരുപ്പടികൾ ഇവയുടെ അളവും, തരവും, ഗുണവും ലേലക്കാരൻ ലേല തീയതിക്കുമുമ്പ് 
തന്നെ കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണം. ആയതിനെ സംബന്ധിച്ചുള്ള പരാതികൾ പിന്നീട് പരിഗണിക്കുന്നതല്ല . ലേലം സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ അതാത് റെയിഞ്ചുകളിൽ നേരിട്ട് അന്വേഷിച്ചാൽ മതിയാകുന്നതാണ്. 

നിരതദ്രവ്യം - രൂപ 10 ,000 . 


19th MAY 2009] 


FOREST DEPARTMENT 


205 


പട്ടിക 


മാസം 


ആര്യങ്കാവ് റെയിഞ്ച് 


May 
June 
July 
August 
September 
October 
November 
December 


തെന്മല റെയിഞ്ച് 
27-5 -2009 (Range Compound ) 

10-6 - 2009 
9 - 7 -2009 
6- 8 - 2009 
15 - 9 - 2009 
13-10- 2009 
3 - 11- 2009 
9- 12 -2009 


28 -5 -2009 ( Range Compound) 

16 -6 - 2009 
14 -7- 2009 
11 - 8 -2009 
17 -9 - 2009 
15 -10-2009 
10 -11-2009 
15 -12- 2009 


ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ സി .1 -424 / 2009. 

2009 ഏപ്രിൽ 30. 
- തെൻമല ഡിവിഷനിൽ 1961- ലെ കേരള ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ 61 എ പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതും 
കേരള ഹൈക്കോടതിയുടെ 2 - 12 - 2008 -ാം തീയതിയിലെ എം . എ . സി . എ 1458 / 08 -ാം നമ്പർ ഉത്തരവിലെ നിർദ്ദേശപ്രകാരം താഴെ 
പട്ടിക യിൽ വിവരിക്കുന്ന വിവിധ വാഹനങ്ങൾ ലേലം കൊള്ളുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ 29 - 5 - 2009 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ തെൻമല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം ഉച്ചയ്ക്കുശേഷം 3. 30 - ന് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ടി വാഹനങ്ങൾ പരസ്യമായി ലേലം നടത്തുന്നതും 
ലേലത്തിനുശേഷം ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ലേല ദർഘാസുകളിൽ വച്ച് കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തവരുടെ പേരിൽ ലേലം/ ടെണ്ടർ താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച് ഫോറസ്റ്റ് 
ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. ( 24 - 6 - 2008 - ലെ 26 -ാം നമ്പർ 
കേരള സർക്കാർ ഗസറ്റിൽ 253 മുതൽ 257 വരെയുള്ള പേജുകളിൽ 12 - 6 - 2008 - ലെ പാ . ( 5) 2613/ 08 നമ്പരായി ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ പരസ്യപ്പെടുത്തിയിട്ടുള്ളത്.) ലേലം/ ദർഘാസ് ദിവസം പൊതു അവധിയായി വന്നാൽ ലേലം/ ദർഘാസ് അടുത്ത 
പ്രവർത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 

പട്ടിക 


വാഹനത്തിന്റെ 
വിവരം 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


മതിപ്പ് വില 


വാഹനം 
സൂക്ഷിച്ചിരിക്കുന്ന 
സ്ഥലം 


ദർഘാസ് 
ഫോറത്തിന്റെ വില 

രൂപ് 


രൂപ് 


രൂപ് 


+ 


KL - 01 11206 Thenmala Range 2,000 

23,000 

150 + വാറ്റ് 
Ambassdor Car 

Compound 
KL 2 - M 8133 

2,000 28,000 

150 + വാറ്റ് 
Autorikshaw 
KL 2 F 7462 

2,000 750 

150 + വാറ്റ് 
Motorcycle (M 80 ) 
KL 5D 7104 

2,000 80, 000 

400 + വാറ്റ് 
Mini Lorry 
KL 02 S 1518 

2,000 30,000 

150 + വാറ്റ് 
Autorikshaw 
KL 02 D 3733 

2 ,000 35,000 

150 + വാറ്റ് 
Mahindra Jeep 
KL 2H 1823 

2,000 13,000 

150 + വാറ്റ് 
Autorikshaw 
KL 5C 1258 

DFO Office 

2,000 35,000 

150 + വാറ്റ് 
Minilorry 

Compound 
T. N 67 x 7408 (m 80 ) Aryankavu Range 2 ,000 

1,500 

150 + വാറ്റ് 
Motor Cycle 

Compound 
ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആര്യങ്കാവ് തെന്മല റെയിഞ്ച് ആഫീസുമായോ ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസു 
മായോ ആഫീസ് സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ 
തെന്മല . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


19th MAY 2009) 


FOREST DEPARTMENT 


206 


TIMBER SALES DIVISION , KOTTAYAM 


AUCTION -CUM - TENDER NOTICE 


No. TS2 -29/2009. 

27th April 2009 . 
The under mentioned quantity of Timber kept in 
each timber depots under Timber Sales Division , 
Kottayam will be sold in public auction - cum -tender on 
the dates noted against each depot. The sale will be 
subject to the conditions notified in the Kerala Gazette 
No. 50 dated 16 - 12 -2008 , by the Chief Conservator of 
Forests vide Lr. No . Pro . ( 5 ) 7698 / 08 dated 6 - 12 - 2008 . 
Further details can be had from Timber Sales Division , 
Kottayam and corresponding depots during the working 
hours . 


ഫ്ളയിംഗ് സ്ക്വാഡ് ഡിവിഷൻ, കോതമംഗലം 

പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ കെ1- 168 / 2008. 

| 2009 ഏപ്രിൽ 22. 
- വനം വകുപ്പിന്റെഉപയോഗത്തിലിരുന്ന താഴെ പട്ടികയിൽ 
പറയുന്ന വാഹനങ്ങൾഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും 
ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. 
| പ്രസ്തുത വില്പനയ്ക്ക് സീൽവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 2009 മേയ് 29 -ാം തീയതി 
- ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച സീൽ വച്ച 
ദർഘാസുകൾ അന്നേ ദിവസം പകൽ 3 മണിവരെ ഈ 
ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം പകൽ 3.30 - ന് 
ദർഘാസുകൾ സമർപ്പിച്ചവരെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ട് 
കോതമംഗലം ഫ്ളയിംഗ് സ്ക്വാഡ് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ, അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതും ലേലത്തിന് ശേഷം 
ദർഘാസുകൾ തുറക്കുന്നതുമാ യി രിക്കും. ലേലത്തിലോ 
ദർഘാസിലോ ഏതിലാണോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരിൽ വില്പന 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. 29 - 5 - 2009 - ൽ 
വിൽപ്പന നടത്താൻ സാധിക്കാത്ത വാഹനങ്ങൾ 1- 6 - 2009 - ന് 
വീണ്ടും 3.30 മണിവരെ ദർഘാസ് സ്വീകരിച്ചുകൊണ്ട് വിൽപ്പന 
നടത്തുന്നതാണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും ആഫീസ് സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 

പട്ടിക 


Name of Auction Class /Apprximate Quantity 
Depot 

Date 

Teak Other Soft 

Species Wood 

( M3 ) ( M3) ( M3 ) 
Kothamangalam 11 - 6- 2009 

50 
Thalakkodu 19-6-2009 150 
Vettikkadu 24- 6-2009 150 75 
Parampuzha 26- 6- 2009 150 

EMD for : 
Teak timber — Rs. 20 ,000 
Other Species - Rs. 10,000 
Value of tender form - Rs. 100 + VAT. 


കമ 
നമ്പർ 


നിരതദ്രവ്യം 
- രൂപ 


വാഹനങ്ങളുടെ ഇനവും 

രജിസ്റ്റർ നമ്പരും 
ജീപ്പ്- കെ . എൽ. ക്യൂ -2418 
മോട്ടോർ സൈക്കിൾ- കെ .എൽ. 
ഐ - 5660 


| 2 , 000 


2 ,000 


- കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുള്ള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതി ക ളിൽ 16 - 12 - 2008 - ലെ കേരള ഗസറ്റ് 
നമ്പർ 50 - ൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ ( സംരക്ഷണം) 
6 - 12 -2008 -ാം തീയതിയിലെ പാ . ( 5 ) 7698 / 08 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ 
ലേല വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 
ഈ ആഫീസിലോ ഡിപ്പോ ആ ഫീസുകളിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 
ഡിപ്പോ 

തീയതി ഇനം/ഉദ്ദേശ അളവ് 

- തേക്ക് ഘനമരം വെള്ളമരം 

( ക്യു . മീ .) ( ക്യൂ . മീ.) ( ക്യു . മീ .) 
കോതമംഗലം 

75 50 
തലക്കോട് 19 - 6- 2009 150 75 
വെട്ടിക്കാട് 24- 6-2009 150 75 
പാറമ്പുഴ - 26 -6- 2009 150 75 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- കമനമ്പർ 1- ന് 
മൂന്നാർ ഫ്ളയിംഗ് സ്ക്വാഡ് റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്, 
ചെങ്കുളം, കമനമ്പർ 2 - ന്, തൊടുപുഴ റെയിഞ്ച് ആഫീസ് 
കോമ്പൗണ്ട്, മുട്ടം. 

- ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + വിൽപ്പന 
- നികുതി (ഓരോ വാഹനത്തിനും). 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 29- 5 - 2009, 1 മണിവരെ. 

- ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും -- 29 - 5 - 2009 , 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും -- 29 - 5 - 2009 , 3.30 മണി. 

- ലേല സ്ഥലം- ഫ് ളയിംഗ് സ്ക്വാഡ് ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, കോതമംഗലം. 


11 - 6 - 2009 


50 


150 


150 


150 


നിബന്ധനകൾ 


നിരതദ്രവ്യം: 
തേക്ക് - രൂപ 20,000 
മറ്റിനം - രൂപ 10,000 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 100 + വാറ്റ്. 


1. താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് 

സൂക്ഷിച്ചിരിക്കുന്ന വാഹനത്തിന്റെ ഗുണനിലവാരം 
റെയിഞ്ചാഫീസറുടെ സാന്നിദ്ധ്യത്തിൽ പരിശോധിച്ച് 
ബോദ്ധ്യപ്പെടാവുന്നതാണ്. ലേലത്തിനുശേഷം ഉന്നയിക്കുന്ന 
യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ല. 
ദർഘാസുകൾ ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 
യുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട 
വില്ലേജ് ആഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ 

കാർഡ്/ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3. ദർഘാ സി നോ ടൊപ്പം നിശ്ചിത നിര ത ദ്രവ്യം ഇ 


2 . 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of the 

- Governor of Kerala.) 


Divisional Forest Office, 
Parampuzha, 
Kottayam . 


19th MAY 2009 ] 


FOREST DEPARTMENT 


207 


6 . 


ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 

പൂരിപ്പിച്ച ദർ ഘാസുകൾ വാള യാർ ഫോറസ്റ്റ് സ്ക്കൂൾ 
ലേല / ദർഘാ സിൽ പരി ഗ ണിക്ക പ്പെ ടാ ത്ത വ രുടെ 

- പിൻ സി പാളോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന മറ്റ് 
നിരതദ്രവ്യംഅപ്പോൾത്തന്നെ തിരികെ നൽകുന്നതാണ്. 

ഉദ്യോഗസ്ഥനോഅന്നേ ദിവസം വൈകുന്നേരം 5 മണിവരെ 

സ്വീകരിക്കുന്നതും അടുത്ത ദിവസം ഉച്ചയ്ക്കുശേഷം അതായത് 
- കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാര 

5 - 6 - 2009 - ന് വൈകുന്നേരം 3 മണിക്ക് പ്രസ്തുത വാഹനം 
ത്തിനായി മേലധികാരത്തിലേക്ക് അയയ്ക്കുന്നതും മറ്റ് 

ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം അപ്പോൾ ഹാജരുള്ള 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾത്തന്നെ 

ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്ന 
തിരികെ നൽകുന്നതുമാണ്. 

തുമായിരിക്കും. 5 - 6 - 2009 - ന് പൊതു അവധി വരികയോ 
ദർഘാസ് സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കൂടുതലാ എന്തെങ്കിലും കാരണത്താലോ ദർഘാസ്/ ലേലം നടത്താൻ 

ണെങ്കിൽ ദർഘാസ് സംഖ്യയുടെ 50 ശതമാനമോ സാധിക്കാതെ വരികയോ ചെയ്താൽ ടി ദർഘാസ്/ ലേലം 
10,000 ( പതിനായിരം) രൂപയോ ഏതാണോ കൂടുതൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 
( നിരതദവ്യം ഉൾപ്പെടെ) അത് അപ്പോൾത്തന്നെ -- സമയത്തും അതേ വ്യവസ്ഥകളോടെ നടത്തുന്നതായിരിക്കും. 
ഒടുക്കേണ്ടതാണ്. 

- വാഹനത്തിന്റെ വിവരം - കെ . എൽ. 01 - 339 അശോക് 
7. ദർഘാസു കൾ ബന്ധ പ്പെട്ട ഉദ്യോ ഗസ്ഥന്റെ - ലൈലാന്റ് ബസ് (1989 മോഡൽ 55 സീറ്റർ). 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ 

നിരതദ്രവ്യം - രൂപ 14 ,000. 
സ്വീകരിക്കുന്നതിനോ നിരസിക്കു ന്നതിനോ ഉള്ള 

ടെണ്ടർ ഫോറത്തിന്റെ വില -രൂപ 1,200 + വാറ്റ്. 
പൂർണ്ണ അധികാരം ബന്ധ പ്പെട്ട ഉദ്യോ ഗ സ്ഥനിൽ 

വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - വാളയാർ കേരള 
നിക്ഷിപ്തമായിരിക്കും. 

ഫോറസ്റ്റ്സ്കൂൾ കോമ്പൗണ്ട്. 
- ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പു കിട്ടി 
15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 

നിബന്ധനകൾ 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 

- 1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യ 
15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും 

മു ള്ള വർ ദർഘാസ്/ ലേല ത്തിന് മുമ്പായി ബന്ധ പ്പെട്ട 
അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ 

ഉദ്യോഗസ്ഥന്റെഅനുവാദത്തോടെ ഓഫീസ് സമയങ്ങളിൽ വാഹനം 
ആവശ്യ പ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസം കൂടി 

പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം ഉറപ്പിച്ച 
ബാക്കി സംഖ്യയ്ക്ക് 12 % പലിശയും ദിവസം 20 രൂപ 

തിനുശേഷം വാഹനത്തെ സംബന്ധിക്കുന്നയാതൊരു പരാതിയും 
നിരക്കിൽ ഇരുപ്പുവാടകയും വസൂലാക്കി അനുവദിക്കുന്ന 

സ്വീകരിക്കുന്നതല്ല. 
തായിരിക്കും. ഇതിനുശേഷം കാലാവധി നീട്ടിക്കൊടുക്കു 

- 2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട വില്ലേജ് 
ന്ന ത ല്ല . ഇപ്രകാരം വീഴ്ച വരു ത്തിയ ദർഘാ സു 

ഓഫീസർ അനുവദിച്ച സാക്ഷ്യപത്രമോ തെരഞ്ഞെടുപ്പ്കമ്മീഷൻ 
കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലത്തിലോ 

അനുവദിച്ച തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡവിംഗ് 
ടെണ്ടർ അടിസ്ഥാനത്തിലോ ടി വാഹനം വിൽക്കുന്നതും 

ലൈസൻസ്, മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖ എന്നിവയിൽ 
ദർഘാസുകാരൻ അടച്ച തുക സർക്കാരിലേക്ക് 

ഏതെങ്കിലും ഒന്ന് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
കണ്ടുകെട്ടുന്നതുമായിരിക്കും. 

- 3. പൂരിപ്പിച്ച ദർഘാസ് ഫോറം സമർപ്പിക്കുന്നതോടൊപ്പം 
സർക്കാർ കാലാകാലങ്ങളിലായി പുറപ്പെടുവിച്ചിരിക്കുന്ന 

നിരതദ്രവ്യം പണമായി ഒടുക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനു 
ദർഘാസ്/ ലേലം സംബന്ധിച്ച പൊതുവ്യവസ്ഥകൾ 

ശേഷം ലഭിക്കുന്നദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ഇതിനും ബാധകമായിരിക്കും. 

- 4. ലേലം കഴി ഞ്ഞശേഷം അപ്പോൾ ഹാജ രു ഉള 

ദർഘാസുകാ രു ടെ സാ ന്നി ദ്ധ്യ ത്തിൽ ദർഘാസുകൾ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ( ഒപ്പ്) 

തുറക്കുന്നതായിരിക്കും. 
ഫ്ളയിംഗ് സ്ക്വാഡ് 

- 5. ദർഘാസ്/ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക 
ഡിവിഷൻ, ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ 

വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ വിൽപ്പന താൽക്കാലികമായി 
കോതമംഗലം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 

ഉറപ്പിക്കു ന്നതും മററ് ദർഘാസു കൾ നിര സി ക്കു ന്നതും 
ടി ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾത്തന്നെ 

തിരിച്ചു ന ൽ കു ന്ന തും ബന്ധ പ്പെട്ട രേഖ കൾ 
കേരള ഫോറസ്റ്സ്കൂൾ, വാളയാർ 

വിൽപ്പന സ്ഥിരീകരിക്കുന്നതിനായി മേലധികാരങ്ങളിലേക്ക് 
ദർഘാസ്/ ലേലപ്പരസ്യം 

സമർപ്പിക്കു ന്ന തു മാ യി രിക്കും. വിൽപ്പന സംബന്ധിച്ച് 

സർക്കാരിന്റെഉത്തരവ്അന്തിമമായിരിക്കും. 
നമ്പർ എ - 260/ 2003. 

2009 ഏപ്രിൽ 30 . 

6 . ഉയർന്ന ദർഘാസ്/ ലേല സംഖ്യ നിര ത ദ വ്യ 
വാളയാർ ഫോറസ്ററ് സ്കൂളിൽ ഉപയോഗിച്ചിരുന്ന താഴെ 

സംഖ്യയേക്കാൾ കൂടുതലാണെങ്കിൽ ലേലം/ ദർഘാസ് സംഖ്യയുടെ 
പറയുന്ന സർക്കാർ വാഹനം ഇപ്പോഴത്തെ സ്ഥിതിയിലും 

50 % ( നിരതദ്രവ്യംഉൾപ്പെടെ) അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. 
അവ സ്ഥ യിലും വിൽക്കു ന്ന തിലേ ക്കായി സീൽ ചെയ്ത് 

ലേലം/ ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയേക്കാൾ കുറവാണെങ്കിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസിനു പുറമെ കൂടുതൽ അടച്ച തുക വിജയിയായ ലേല ദർഘാസുകാരന് 
ദർഘാസുകാരെ ഉൾപ്പെടുത്തി വാളയാർ ഫോറസ്റ് സ്കൂളിൽ ദർഘാസ്/ ലേല ദിവസംതന്നെ തിരിച്ച് നൽകുന്നതാണ്. ദർഘാസ്/ 
വച്ച് 5-6- 2009 - ന് വൈകുന്നേരം 3 മണിക്ക് പരസ്യമായി ലേലം ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്തയാൾ 
നടത്തുന്നതും ദർഘാസ്/ ലേലത്തിൽ ഏററവും കൂടുതൽ വില ദർഘാസ്/ ലേലം കഴിഞ്ഞ ഉടനെ ലേല ത്തു കയുടെ 50 % 
വാഗ്ദാനം ചെയ്തയാളുടെ പേരിൽ ലേല നിബന്ധനകൾക്കും ( നിരതദ്രവ്യം ഉൾപ്പെടെ) അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ 
നിലവിലുള്ള മറ്റ് വ്യവസ്ഥകൾക്കും വിധേയമായി വിൽപ്പന നിരതദ്രവ്യം സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതാണ്. 
സ്ഥിരീകരിക്കുന്നതാണ്. 

7 . വിൽപ്പന അംഗീ ക രി ച്ച തായി അറി യിപ്പ് കിട്ടി 
- ദർഘാസ് ഫോറങ്ങൾ വാളയാർ ഫോറസ്റ്റ് സ്കൂളിൽ 15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമാനുസൃത 
നിന്നും 4- 6 - 2009 - ന് വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. നികുതിയും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ലേലക്കാർ 
Gaz . No . 20 /2009/DTP (Forest). 


10 . 


19th May 2009 ] 


FOREST DEPARTMENT 


208 


ലേലത്തിനും ബാധകമായിരിക്കും. 
- 9. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനും ഏതൊരാളെയും ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നതിനും 
പങ്കെടുപ്പിക്കാതിരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ദർഘാസ്/ 
ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 


ആ വ ശ്യ പ്പെടുന്നപക്ഷം പിഴ പലിശയും തറ വാടകയ്ക്കും 
വിധേയമായി വാഹനം നീക്കം ചെയ്യുന്നതിന് 15 ദിവസം കൂടി 
അനു വാദിക്കു ന്ന താ യി രിക്കും. ആയതിനുശേഷം അവധി 
അനുവദിക്കുന്നതല്ല. ഈ സമയപരിധിക്കുള്ളിൽ വാഹനം നീക്കം 
ചെയ്തില്ലെങ്കിൽ മുൻലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതും മുൻ ലേലത്തുക 
സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതുമാണ്. പുനർ ലേലംകൊണ്ട് 
സർക്കാരിന്ഏതെങ്കിലും വിധത്തിലുള്ളനഷ്ടം വരികയാണെങ്കിൽ 
പസ്തുത നഷ്ടം മുൻ ലേ ക്കാ ര നിൽ നിന്നും 
ഈടാക്കുന്നതിനുളള നടപടികൾ സ്വീകരിക്കുന്നതാണ്. 

- 8. ദർഘാസ് സംബന്ധിച്ച് വനം വകുപ്പിൽ നിലവിലുള്ള 
പൊതു നിയമങ്ങളും മറ്റ് നിബന്ധനകളും ഈ ദർഘാസ്/ 


പ്രിൻസിപ്പാളിന്റെ കാര്യാലയം, 
കേരള ഫോറസ്റ്റ്സ്കൂൾ, 
വാളയാർ. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


NEMMARA DIVISION 

TENDER -CUM -AUCTION SALE NOTICE 
No, A1- 5511/ 2008 . 

23rd April 2009 . 
It is hereby notified for the information of the public that the Tender-cum - Auction sale of Teak Billets & Firewood 
collected from 1946 Meenchadi Teak Plantation (Final Felling ) of Nelliyampathy Range of this Division will be 
conducted as per the Schedule furnished below by the Divisional Forest Officer, Nemmara or any other officer 
authorised by him subject to the sale conditions published by the Chief Conservator of Forests (Protection ), 
Thiruvananthapuram vide Pro . 5 - 2613/ 08 dated 12 -6 - 2008 in Kerala Government Gazette No. 26 dated 24- 6 -2008 on 
Forest Sheet Pages 253 to 259. Those who intend to offer tenders should submit the tenders in sealed covers 
clearly quoting each lot number with rate, which they intend to bid and tenders will be accepted upto 9 a . m . on 
the date of tender/auction sale. The quantity of billets and firewood shown in the schedule is approximate . Tender 
forms will be issued from this office upto 1 p . m . on the working day just before the date fixed for each tender / 
auction mentioned in the schedule . If the date of auction happens to be a public holiday /harthal, the sale will be 
conducted on next working day at the same place and time. If any lot could not be bid in the first auction , the sale of 
the no bid lots if any, will be put up for auctions on the dates mentioned in the schedule at the same place and time. 

Those who intend to participate in the auction should produce documents showing their name and postal address 
along with their signature duly attested by the Village Officer or should produce any documents issued by Government 
Departments which would enable to recognize the identity of the concerned , before participating in the tender/auction 
remitting the E .M .D . Certificate issued before 6 months is treated as invalid . Further details can be had from the Forest 
Range Officer, Nelliyampathy Range , Nemmara and the Divisional Forest Office at Ayinampadam , Nemmara during the 
office hours . Those who participate in the auction should take the PAN for remitting the Income Tax in the name of 
successful bidders. Details regarding the tender/auction is available at Kerala Forest and Wildlife Department Website : 
www .keralaforest.org, www .fmis @ kerala.org . 


SCHEDULE 


Name of Depot 


Item 


Approximate Quantity 


Auction Place, date and time 


Billets B /S 
Firewood 


285 


M. T. 


115 


,, 


Nemmara Dumping depot 
of Nelliyampathy Range 
(Billets and Firewood 
collected from 1946 
Meenchadi Plantation ) 


| 1. Nemmara dumping depot at 

10 a. m . on 25- 5 -2009 
2 . No bid lots of auction 

will be put up for auction on 
3 - 6- 2009, 10- 6 -2009 & 17 - 6- 2009 
at above place and time 


E . M. D - Rs. 20,000. 
Cost of tender form — Rs. 100 + VAT. 


നെൻമാറ ഡി വി ഷന്റെ കീഴിലുള്ള നെല്ലി യാ മ്പതി റെയിഞ്ചിലെ 1946 മീൻ ചാടി തേക്ക് തോട്ട ത്തിൽനിന്നും 
അടക്കിമുറി പ്രകാരം ശേഖരിച്ച ബില്ലറ്റുകളും വിറകുകളും താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും സമയത്തുംവച്ച് നെൻമാറ 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 24 -6- 2008- ലെ കേരള ഗസറ്റ് നമ്പർ26, 
ഫോറസ്റ്റ് ഷീറ്റ് 253 മുതൽ 259 വരെയുള്ള പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) തിരുവനന്തപുരം അവർകളുടെ 


19th MAY 2009] 


FOREST DEPARTMENT 


209 


12 -6 - 2008 - ലെ പാ .5 -2613 / 08 -ാം നമ്പർ കത്ത് പ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വിശദമായ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
ദർഘാസ്- കം - ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. താഴെ പട്ടികയിൽ കാണിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാവു 
ന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഈ ഓഫീസിൽനിന്നും ലേല തീയതിക്ക് തൊട്ടുമുൻപുള്ള പ്രവൃത്തി ദിവസം ഉച്ചയ്ക്ക് 1 മണി 
വരെ ലഭി ക്കു ന്ന താ ണ് . ടി ലേലത്തിൽ ദർ ഘാ സു കൾ നൽകു വാൻ താൽ പ ര്യ മു ള്ള വർ ലേല ദിവസം രാവിലെ 
9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഓരോ ലോട്ടിന്റെയും നമ്പരും വിലയും കാണിച്ച് നെൻമാറ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. ലേലം നടത്തുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമോ 
ഹർത്താലായോ പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ്- കം - ലേലം 
നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും, നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, ആലത്തൂർ എന്നീ റെയിഞ്ച് 
ആഫീസുകളിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. സീൽ ചെയ്ത ദർഘാസുകൾക്കൊപ്പം 20, 000 ( ഇരുപതിനായിരം) 
രൂപ നിരതദ്രവ്യം പണമായി അടയ്ക്കേണ്ടതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു 
സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങിയോ അല്ലെങ്കിൽ വ്യക്തിയുടെ പൂർണ്ണമായ തിരിച്ചറിയലിന് 
കഴിയുന്നതും ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയതായ രേഖകൾ ( ഡവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, 

പാപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വോട്ടർ ഐഡന്റിറ്റി കാർഡ് എന്നിവയോ) നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു 
മുൻപായി ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റിന് 6 മാസത്തിനകം മാത്രമുള്ള 
പഴക്കമേ പാടുള്ളൂ. ഇപ്രകാരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ യാതൊരു കാരണവശാലും ലേലത്തിൽ പങ്കെടുക്കുവാൻ 
അനുവദിക്കുന്നതല്ല. ആദായ നികുതി ഒടുക്കുന്നതിലേക്ക് ലേലത്തിൽ പങ്കെടുക്കുന്നവർ പാൻ കാർഡ് എടുത്തിരിക്കേണ്ടതാണ്. 


പട്ടിക 


ഡിപ്പോയുടെ പേര് 


ഉൽപ്പന്നത്തിന്റെ ഏകദേശ അളവ് 

- പേര് 


ലേല സ്ഥലവും തീയതിയും 

- സമയവും 


ബില്ലറ്റ് ( B / S) 
വിറക് 


285 മെ. ടൺ 
- 115 19 


നെന്മാറ ഡമ്പിംഗ് ഡിപ്പോ 
( 1946 മീഞ്ചാടി തേക്ക് തോട്ട 
ത്തിൽനിന്നും അടക്കിമുറി 
യിലൂടെ ശേഖരിച്ച ബില്ലറ്റും 
വിറകും) 


1. നെന്മാറ ഡമ്പിംഗ് ഡിപ്പോ 

25 - 5- 2009 കാലത്ത് 10 മണിക്ക് 
ആദ്യ ലേലത്തിൽ ലേലം 
കൊള്ളാത്ത ലോട്ടുകൾ 
3 - 6 - 2009, 10 - 6 - 2009, 17 - 6 - 2009 
എന്നീ തീയതികളിൽ മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തും 
നടത്തുന്നതാണ്. 


നിരതദ്രവ്യം -- 20,000 രൂപ. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + മൂല്യവർദ്ധിത നികുതി. 


ലേ ത്തിന് മുൻപ് പട്ടിക യിൽ പറയുന്ന ഏതെങ്കിലും വിഭവങ്ങൾ എന്തെ ങ്കിലും സാങ്കേതിക കാര ണ ങ്ങ ളാൽ 
പട്ടികയിൽ നിന്നും ഒഴിവാക്കാനും പട്ടികയിൽപ്പെടാത്ത വിഭവങ്ങൾ കൂട്ടിച്ചേർക്കാനുമുള്ള അവകാശം ലേല ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 


Divisional Forest Office , 
Nemmara . 


| ( Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ) 


TIMBER SALES DIVISION , PALAKKAD 


TENDER -CUM -AUCTION SALE NOTICE 


No. TSP2 - 1551 / 2008 . 


2nd May 2009 . 


It is hereby notified for the information of the public that the Tender-Cum Auction Sale of Timber etc . mentioned in 
the schedule will be conducted at 10 a . m . subject to the sale conditions published in Kerala Gazette No. 50 dated 
16 - 12 - 2008 by the Chief Conservator of Forests (P ) , Thiruvananthapuram vide Pro . (5 ) 7698 /08 dated 
26 - 12 -2008 . Further details can be had from the Depot Officer and from this Office during office hours . 


19th MAY 2009 ) 


FOREST DEPARTMENT 


210 


SCHEDULE 


Depot 


Auction 
Date 


Teak Export 

( M ) 


Teak Timber 

( M3) 


Teak Poles 

(Nos.) 


Misc .Timber 

( M ) 


Soft Wood 

(Nos.) 


10- 6- 2009 


500 


Nedumgayam 
(Malappuram ) 


100 


20 


| A II -5 
A III -5 
A IV -5 


B I- 10 


B II - 80 
B III - 75 
B IV -60 

C I-5 
C III - 75 
C IV - 75 
| BS- 50 


15- 6- 2009 


Walayar 
(Palakkad ) 


| B II- 30 
B II - 30 
B IV- 10 
C II -20 
C III40 
C IV -15 


BS- 10 


30 - 6- 2009 


100 


Aruvakkode 
(Malappuram ) 


PAC - Rs. 3 Crores. 


Earnest Money Deposit : 


Teak Rs. 20, 000 . 


Others - -Rs. 10 ,000 . 


Cost of tender form — Rs.100 + VAT. 


Last date and time of sale of tender form8 


a . m . on auction dates 


Receiving tender form — Upto 9 a . m . on auctionn dates 


പാലക്കാട് തടിവില്പന വിഭാഗത്തിന്റെ കീഴിലുളള ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 50, തീയതി 16-12-2008 , ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം), 
തിരുവനന്തപുരം പാ . (5) 7698/ 26 /12/ 2008 തീയതി 19 -6- 2008 നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 


19th MAY 2009] 


FOREST DEPARTMENT 


211 


പട്ടിക 


ലേലത്തീയതി 


ഡിപ്പോയുടെ 

പേര് 


തേക്കുതടി 
കയറ്റുമതി 
( എം ) 


തേക്കുതടി 
( എം ) 


തേക്ക് കഴ പലജാതി വെള്ളമരം 
(എണ്ണം) ( എം ) ( എം ) 


10 - 6 - 2009 


- 


500 


- 


100 


100 


20 


20 


നെടുങ്കയം 
( മലപ്പുറം) 


- എ 
എ 


II - 5 
III- 5 


എ IV -5 


ബി I- 10 


ബി II-80 
ബി III -75 


ബി IV - 60 


- 


സി I- 5 


സി III - 75 


സി IV - 75 
ബി .എസ്.- 50 


15 - 6 - 2009 


വാളയാർ 
( പാലക്കാട്) 


ബി II- 30 
ബി III- 30 


.. 


60 


.. 


ബി IV - 10 


സി II - 20 


സി III- 4 0 


സി IV - 15 
ബി .എസ് .- 10 


30 - 6 - 2009 


| 100 


.. 


.. 


.. 


അരുവാക്കോട് 
( മലപ്പുറം) 


അടങ്കൽ തുക - രൂപ 3 കോടി. 


നിരതദ്രവ്യം : 


തേക്ക് രൂപ 20,000 

മറ്റിനം - രൂപ 10, 000 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 100 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - ലേല ദിവസം രാവിലെ 8 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - ലേല ദിവസം രാവിലെ 9 മണി. 


Timber Sales Division , 
Palakkad. 


(Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ). 


KANNUR DIVISION 


TENDER - CUM-AUCTION NOTICE 


No . KN- 1873/2008. 


28th April 2009. 


It is hereby notified for the information of the public that auction sale of Teak Poles , Teak Firewood, Mahagony 
Firewood and Miscellaneous Firewood as shown in the schedule below , will be conducted by the undersigned or any 
other officer authorized by him subject to the condition published by the Chief Conservator of Forests ( P ) , 
Thiruvananthapuram vide No. Pro . (5 ) 7698 /08 dated 6 -12 -2008 in Kerala Gazette No. 50 dated 16 - 12- 2008 . Tender forms can 
be had from the Divisional Forest Office , Kannur Division or Forest Range Office, Kannavam till 3 p . m . on the previous 
working day of auction . Value of tender form is Rs. 100 + VAT , EMDRs. 20 ,000 . Sealed tender will be received till 9 a. m . 
on the date of auction at the concerned Range Office/Depot Office. 


Gaz . No. 20 /2009/DTP (Forest). 


19th MAY 2009 ) 


FOREST DEPARTMENT 


212 


SCHEDULE 


SI. 


Rangel 
Dumping 
Depot 


I 
Plantation 




I 


Details of Poles 

Date and If re 
class II class III class IVclass V class Teak Fire Maha - Miscell- time of auction 
( Nos. ) ( Nos. ) ( Nos.) ( Nos. ) ( Nos.) Wood gani aneous sole required 

( M . T.) ( M . T.) Fire 

wood 


119 


258 


392 


331 


14 


16 


.. 


.. 


27-5-2009 3- 6-2009 

at at 
- 10 a. m . 10 a . m . 


| 1 Kannavam | 1978 Teak 
Range , 

Plantation 
Kannavam 

Chennapoil , 
Section , Kannavam 
Changala Section 
Gate dumping 
depot 


.. 


.. 


.. 


.. 


.. 


73 


14 


5 


27 -5-2009 3- 6-2009 

at at 
10 a. m . 10 a. m . 


2 Kannavam 

Range , 
Kannavam 
Section , 
Changala 
Gate dumping 
depot 


1947 Teak & 
Softwood 
Plantation 
Pozhiyode 
Kannavam 
Section 


Total 


119 


258 


392 


331 


14 


89 


14 


5 


.. 


.. 


.. 


.. 


.. 


.. 


10 


160 


.. 


3 Kottiyoor 

Range, 
Kommeri 
dumping 
depot 


1947 Teak 
Plantation 
Nedumpoil 
Section 


220 27-5-2009 3-6-2009 

at at 
2 .30 p . m . 2.30 p. m . 


Total 


.. 


.. 


.. 


.. 


.. 


160 


.. 


220 


P. A . C . --Rs. 25,00,000 . 


E . M. D . _ Rs. 20 ,000 . 


Value of Tender Form - - Rs. 100 + VAT. 


Further details can be had from the office of the undersigned or from the Range Office concerned. The quantity of 
Poles, Firewood put up for Auction are only approximate . There is a chance for variation of quantities of materials. 


കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള കണ്ണവം റെയിഞ്ചിലെ തേക്ക് തോട്ടങ്ങളിൽ നിന്നും തിന്നിംഗ് നടത്തി ശേഖരിച്ചതും 
കണ്ണവം, കൊട്ടിയൂർ റെയിഞ്ചു കളിലെ തോട്ടങ്ങളിൽ നിന്നും അടക്കിമറി നടത്തി ശേഖരിച്ചതും താഴെ പട്ടിക യിൽ 
വി വ രി ക്കു ന്ന തു മായ വസ്തു ക്കൾ പട്ടി ക യിൽ അതി നെ തിരെ കൊടുത്ത ഡമ്പിംഗ് ഡിപ്പോയിൽ വച്ച് 
കാണിച്ച തീയതിയിൽ 16- 12- 2008 -ാം തീയതിയിലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പാ . (5) 7698 / 08 
തീയതി 6 - 12- 2008 ആയി പ്രസിദ്ധപ്പെടുത്തിയ ലേല നിബന്ധനകൾക്ക് വിധേയമായി കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം സമ്പ്രദായത്തിൽ ( ടെണ്ടർ കം ഓക്ഷൻ) വിൽക്കുന്നതാണ്. 
ലേദിവസം രാവിലെ 9 മണിവരെ അതാത് ഡിപ്പോ ഓഫീ സു ക ളിലും റെയി ബാ ഫീ സു ക ളിലും മുദ്രവച്ച് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


- ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽനിന്നും അതാത് റെയിഞ്ചാഫീസുകളിൽനിന്നും ലേലത്തിന് നിശ്ചയിച്ച 
തീയതിക്ക് തൊട്ടു മുമ്പുള്ള പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. 


19th MAY 2009 ) 


FOREST DEPARTMENT 


213 


പട്ടിക 


ക്രമ റെയിഞ്ച് തോട്ടത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ വിവരം 

ലേല പുനർ 
നമ്പർ ഡമ്പിംഗ് പേര് 1 -ാം തരം 2 -ാം തരം 3 -ാം തരം 4 -ാം തരം 5 -ാം തരം തേക്ക് മഹാ പല തീയതിയും ലേലം 
ഡിപ്പോ (എണ്ണം) (എണ്ണം) (എണ്ണം) (എണ്ണം) (എണ്ണം) വിറക് ഗണി ജാതി സമയവും ആവശ്യ 

( MT ) വിറക് വിറക് 

മെങ്കിൽ 
( MT ) ( MT ) 


- 1 


258 


392 


331 


14 


16 


. 


.. 


27- 5- 2009 3 -6 -2009 
- പകൽ പകൽ 
10 മണി 10 മണി 


2 


കണ്ണവം 1978 തേക്ക് 119 
റെയിഞ്ച് ആന്റ് സോഫ്റ്റ് 
കണ്ണവം വുഡ് തോട്ടം 

- ചെന്നപൊയിൽ 
ചങ്ങല ഗേറ്റ് കണ്ണവം 
ഡമ്പിംഗ് സെക്ഷൻ 
ഡിപ്പോ 
കണ്ണവം 1947 തേക്ക് .. 
റെയിഞ്ച് ആന്റ് സോഫ്റ്റ് 
കണ്ണവം വുഡ് തോട്ടം 
സെക്ഷൻ പൂഴിയോട് 
ചങ്ങല ഗേറ്റ് കണ്ണവം 
ഡമ്പിംഗ് സെക്ഷൻ 
ഡിപ്പോ 

ആകെ 119 


73 


14 


5 


27 - 5 - 2009 3 - 6 - 2009 
- പകൽ പകൽ 
10 മണി 10 മണി 


സ്വ 


258 


392 


331 


14 


89 


14 


5 


3 


160 


220 


കൊട്ടിയൂർ 
റെയിഞ്ച് 
കൊമ്മേരി 
ഡമ്പിംഗ് 
ഡിപ്പോ 


1947 തേക്ക് 
തോട്ടം 
നെടും 
പൊയിൽ 


27 - 5 - 2009 3 - 6 - 2009 

പകൽ പകൽ 
2 .30 മണി 2.30 മണി 


ആകെ 


.. 


.. 


.. 


.. 


.. 


160 


.. 


220 


അടങ്കൽ തുക - രൂപ 25, 00,000. 


നിരതദ്രവ്യം -രൂപ 20,000. 
ദർഘാസ് ഫാറത്തിന്റെ വില രൂപ 100 + വാറ്റ്. 

ലേല വിജ്ഞാപനം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ അളവ്, എണ്ണം എന്നിവ കൃത്യമല്ല . ആയതിനാൽ മാറ്റത്തിന് വിധേയമാണ്. 
ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ണൂർകണ്ണോത്തുംചാലിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽനിന്നോ കണ്ണവം, 
കൊട്ടിയൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിൽനിന്നോ ലഭിക്കുന്നതാണ്. 


Phone : 0497 2704808 — Division Office 

0490 2300971 - Kannavam Range 


0490 2302015 - Kottiyoor Range 


( Sd.) 


Divisional Forest Office, 


Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ) 


Kannur. 


